Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No. o & l. md 
KL /TV (NY12/ 2006 -2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIII 
mejo 53 ) 


18th November 2008 

2008 malomu8 18 
27th Karthika 1930 
1930 col . 27 


/ 46 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IID 
Stores Purchase 


Department of Indigenous Medicine 
SHORT TENDER , NOTICE 

[7 /2008-09 ] 
No . C1/3727 /2008 . 

16th October 2008 . 
Sealed tenders are invited for the supply of 
Equipments , Machineries to the various Departments 
of Government Ayurveda College, Tripunithura . 

The tenders should superscribed Tender for 
the supply of Equipments , Machineries etc . " and 
addressed to the Principal, Government Ayurveda 
College, Tripunithura . 

P . A . C . - Rs. 4, 28 , 000 . 

Cost of tender form (Inclusive of KVAT) 
(Non -refundable) : 

Original --Rs. 450. 

Duplicate - -Rs. 225 , 
Rs. 50 will be charged extra towards the 
postage if the tendes form has to be sent by post. 


Date and time for sale of tender form 
20- 10 -2008 to 20- 11 -2008, 2 p . m . 

Last date and time for receipt of tender form 
26 -11-2008, 2 pm. 

Date and time for opening of tenders 
26 - 11-2003, 3 p . to. 

Date upto which the rates to be firm 
31- 12- 2008. 

Intendmg tenderers may on application to the 
Principal, Government Ayurveda College, 
Tripunithura obtain the requisite tender forins 
against cash remittance . The tender form is not 
transferable . Cheques , Postage Stamps etc . 
will not be accepted towards the cost of forms por 
will the forms be sent per V . P . P . 

- തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ 
കാളേജിലെ വിവിധ വകുപ്പുകളിലേക്ക് ആവശ്യമായ 
ഉപകരണങ്ങൾ , 6 മ ഷിനറീസ് എന്നിവ വിതരണം 
ചെയ്യുവാൻ തയ്യാറുളവരിൽ നിന്നും നിർദിഷ 

ഫോറത്തിൽ സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ച 
dogajm2. 


ഉgasൾ വില രൂപ 4, 28, 000 . 
ടെർ നമ്പർ - 2008-09 . 
ദർഘാസ് ഫോറത്തിന്റെ വില വാറ്റ് ഉൾപ്പെടെ) 

ഒറിജിനൽ - 450 രൂപ , 

ഡിക്കേറ്- 225 രൂപ, 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന "തീയതിയും 
സമയവും - 20-10 -2008 മുതൽ 20 -11 -2001, 2 മണി 
വരെ, 

ദർഘാസ് ഫോറങ്ങeo സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 26-11-2008, 2 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
26-11- 2008, 3 മണി, 

31 -12-2008 വരെ നിരക്ക് ( പ്രാബല്യത്തിലിരി 
ക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതിന് 
ഫോറത്തിന്റെ വിലയ്ക്കുപുറമേ 50 രൂപ കൂടുതൽ 
അട്ടയക്കണ്ടതാണ്, ദർഘാസ് ഫാത്തിൻ 
വീലയായി ", പോസ°ാജം സ്റാമ്പ 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ഫോറങ്ങൾ വി , പി . പി . 
വഴി അയയക്കുന്നതല്ല . 

ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും യാതൊരു 
കാരണവും കൂടാതെ റദ്ദാക്കുന്നതിനുമുളള അധികാരം 
( പീൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
സർക്കാർ വകുപ്പുകളിൽ നിലവിലുളള എല്ലാ ദർഘാസ് 
നി ബന ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്ന 
താണ്, കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി സമയങ്ങളിൽ 

കോരഉw " ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
Govt. Ayurveda College, 

(Sd .) 
Tripunithura . 

Professor in -charge of 

Principal. 


Order . The price fixed for a form /set of forms 
is not refundable under any circumstances. The 
tender forms are not transferable . Sale of tender 
forms will be started on 10 - 11 -2008 at 10 a . m . 
and will be closed on 25 - 11- 2008 at 3p. m . Cheques , 
Postal Orders, D . D ., etc . will not be accepted towards 
the cost of formsnor will the forms be sent per VPP . 
Only Money Orders are accepted towards the cost 
of tender forms, Duplicate tender forms if required 
will be issued at Rs. 200 + 12 . 5 % VAT, Total 
Rs. 225 , Postal Charge Rs. 50 should also be added 
if the duplicate forms needed by post . Further 
details can be had from the College office during 
the office time. 

കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളജിലെ 
രസശാസ ത ടീച്ചിംഗ് ഫാർമസിയിലേക്ക് 2008- 09 
വർഷത്തേക്ക് ആവശ്യമുളള യന്താപകരണങ്ങളും 
ലാബ് ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന 
തിനുവേണ്ടി മുദ്രവച്ച ഭർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . പ്രിൻസിപ്പാടം, ഗവൺമെൻറ് ആയുർവേദ 
കോളേജ്, കണ്ണൂർ, പരിയാരംഎന്ന വിലാസത്തിലാണ 
ദർഘാസ് അയക്കേണ്ടത " , ദർവാസ കവറിന 
പുറത്ത് രസശാസ " ( ത ടീച്ചിംഗ് ഫാർമസിയി 
ലേക്കുളള യന്താപകരണങ്ങളുടെ ടെണ്ടർ എന്ന 
രേഖപ്പെടുത്തിയിരിക്കണം, പരിപ്പിച്ച് ദ ലാസുക 
28-11 - 2008 - ന് വൈകുന്നേരം 3 മണിക്ക് മുൻപ് 
കോളേജ് ആഫീസിൽ ലഭിച്ച രഹണം, കിക്കിട്ടുന്ന 
ദർഘാസും ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ " അവ വാങ്ങിയവരുടെ യാ അവരുടെ 
അംഗീകത ( പതിനിധികളുടെയുംസാന്നിധ്യത്തിൽ 
28-11 -2008 ന് വൈകുന്നേരം 3 .30- ന് തുറക്കുന്നതാ 
യിരിക്കും. ദർഘാസ ” ( ഫോറത്തിന്റെ വില 100 രൂപക 
12, 5 % മൂല്യവർദ്ധിത നികുതി, ആകെ, 450 രൂപ 
- ആയിരിക്കുന്നു . ഫാറം തപാലിൽ ലഭിക്കാൻ വില 

യാടെ 11 50 രൂപ അധികമായി മണി യാർഡറായി 
അയയ°ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം മൊത്തം 
തുക യ ക്കുളള ഡിമാൻറ് ( ഡാഫറം പോസ്റ്ററൽ 
ഒാർഡർ തുകയുടെ 1 % നിരത രു വ്യകായി അടക്കം 

യ്യേണ്ടതാണ്. ദർഘാസം ഫാറിൻ വില 
നിശ്ചിതവും ഒരിക്കലും തിരിച്ചു നൽകാത്തതുമാണ്. 
ദർഘാസ് മാറാരാളുടെ പേരിലേക്ക് മാറ്റാവുന്നതല്ല 
ദർഘാസ് ഫോറങ്ങൾ കോളേജ് ഓഫീസിൽ നിന്ന് 
10-11-2008 രാവിലെ 10 മണിമുതൽ 25- 11 -2008 വൈകു 

ന്നാം 3 മണിവരെ എല്ലം ( പവർത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ചെക്ക്, പോസ്ററൽ ഓർഡർ, 
ഡിമാൻറ് ഡാഫറവ് തുടങ്ങിയവ ദർഘാസിൻറ 
വിലയായി സ്വീകരിക്കുന്നതല്ല . ഫോമുകൾ വി , പി പി . 
ആയി അയയ്ക്കുന്നതുമല്ല . ഡപ്പിക്കുമാറ് ഫാമുകൾ 
ആവശ്യമെങ്കിൽ25രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ( ഫാറം 
തപാലിൽ ലഭിക്കാൻ 50 രൂപ അധികമായി അയയ 
ണ്ടതാണ്.) കൂടുതൽ വിവരങ്ങൾ കോളേജ് ഓഫീസിൽ 
നിന്നും ആഫീസ് സമയത്ത് നേരിട്ട് അറിയാവുന്ന 
താണ്. ദർഘാസുകൾ സംബന്ധിച്ച് അന്തിമ 
തീരുമാനമെടുക്കാനുളള അധികാരം ( പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും, 
Office of the Principal, 
Government Ayurveda College, 

| ( Scl. ) 
Kannur, Pariyaram . 

Principal. 


TENDER NOTICE 

| (312)( 8-09) 
No. A2 -280508-ACK, - 13th October 2008 . 

Sealed tenders are invited for the supply of 
" Machineries and Lab Equipments for the 
Rasasasthra Teaching Pharmacy of Government 
Ayurveda College , Kannur for the financial year 
2008 - 09 . 

Tenders should be superscribed as " Tender for the 
supply of Machineries and Lab . Equipments in the 
Rasasasthra Teaching Pharmacy" and addressed 
to the Principal, Government Ayurveda College , 
Kannur, Medical College P . O ., Pariyaram -670 503. 
Last date fixed for the receipt of sealed tenders in this 
office is 28 - 11- 2008 at 3 p . m . Late tenders will not be 
accepted under any circumstances. Tenders will be 
opened at 3 . 30 p . m . on 28- 11-2008 in the presence 
of such of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, Government Ayurveda College, 
Kannur, Pariyaram obtain the requisite 
tender forms on which tenders should be 
submitted . Application for the tender form 
should be accompanied by a cash remittance of 
Rs. 400 + 12 . 5 % VAT , Total - Rs. 450 Postal 
charge Rs. 50 should be added if the forms 
needed by post. An EMD of 1 % of the total 
amount quoted should be attached with the 
tender forın by way of Demand Draft/Postal 


